Regn .No. KERBIL / 2012 /45073 

dated 5- 9 - 2012 with RNI 


- 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No. KL / TV ( N ) / 634/ 2015 -17 


GOVERNN 


കേര 


രള സർക് 
NMENT OF 


കാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2015 ഒക്ടോബർ 20 
20th October 2015 
1191 തുലാം 3 
3rd Thulam 1191 


നമ്പർ 


) 41 


Vol. IV 


No . 


Thiruvananthapuram , 

Tuesday 


1937 ആശ്വിനം 28 
28th Aswina 1937 


PART III 
Public Works Department 


ദർഘാസ് പരസ്യം 
നമ്പർ ഇ .എൽ. ഡി. ടി.എൻ./21/2015 -16. 2015 സെപ്റ്റംബർ 30. 


ദർഘാസ് പ്രമാണത്തിന്റെ വില ( നികുതി ഉൾപ്പെടെ) - 
ക്രമനമ്പർ 1- ന് - 945, ക്രമനമ്പർ 2- ന് - 840. 


കരാറുകാരുടെ യോഗ്യത - എ , ബി , സി വിഭാഗം 
കരാറുകാർ. 


കേരള ഗവർണ്ണർക്കു വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് 
വൈദ്യുത വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കോഴിക്കോട് 
താഴെ പറ യു ന്ന പവർ ത്തി ക ൾ ക്ക് മത്സ ര സ്വ ഭാ വ മു ള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 27 - 10 - 2015, 
3 മണി വരെ സ്വീക രിക്കു ന്നതും അന്നേദിവസം 3 .30 - ന് 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
പ്രസ്തുതദിവസം അവധിയായാൽ അടുത്ത പ്രവൃത്തിദിവസം 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 


| പ്രവൃത്തി പൂർത്തീകരണ കാലാവധി കമനമ്പർ 1- ന് 
45 ദിവസം, ക്രമനമ്പർ 2 - ന് 30 ദിവസം. 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ വിവരവും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


- ദർഘാസുകൾ വെബ്സൈറ്റായ www.keralapwd.gov.in - ൽ 
ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയ തിക്ക് 
10 ദിവസത്തിന് മുമ്പ് മുതൽ ലഭ്യമാണ്. ആയത് കരാറുകാർ 
ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതും എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ് ( വൈദ്യുത വിഭാഗം), 
കോഴിക്കോട് എന്ന വിലാസത്തിൽ മുദ്ര വച്ച കവറുകളിൽ 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ് 
സമർപ്പിക്കേണ്ടതുമാണ്. 


100 / 2015- 16 മലപ്പുറം ജില്ലയിലെ ആതവനാട് 
കൂടശ്ശേരി ഗവൺമെന്റ് യു . പി. സ്കൂളിലെ 
10 ക്ലാസ് റൂമു ക ളുടെ നിർമ്മാണം 
വൈദ്യുതീകരണം - 4,21,807 


10 ,600 


2 


101/ 2015 - 16 - മലപ്പുറം ജില്ലയിലെ വെട്ടത്തൂർ 
ഗവൺമെന്റ് ഹയർ സെ ക്ക ണ്ടറി സ്ക്കൂൾ 
കെട്ടിടത്തിന്റെ നിർമ്മാണം- വൈദ്യുതീകരണം - 
3,52 ,000 


- ദർഘാസുകൾ രജിസ്റ്റേർഡ്/ സ്പീഡ് തപാൽ മുഖേന 
മാത്രമേ സ്വീക രി ക്കു ക യു ള്ളു . തപാ ലി ലു ണ്ടാ കുന്ന 
കാലതാമസത്തിന് ഈ ഓഫീസ്ഉത്തരവാദിയായിരിക്കുന്നതല്ല. 


8 , 800 


180 


KERALA GAZETTE 


[ PART III 


ദർഘാസ് സംബന്ധിച്ച് പൊതു മരാമത്ത് വകുപ്പിൽ 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 
കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വാറ്റുൾപ്പെടെയുള്ള വില 
എക് സി ക്യൂട്ടീവ് എഞ്ചി നീ യർ, പൊതു മ രാ മത്ത് 
ഇല ക് ടി ക്കൽ വിഭാ ഗം , കോഴി ക്കോട് എന്ന പേരിൽ 
മാറാവുന്ന വിധം അംഗീകൃത ബാങ്ക് ഡിമാന്റ് ഡ്രാഫ്റ്റ്, 
നിരതദ്രവ്യം, കരാറുകാരുടെ നിലവിലുള്ള ലൈസൻസിന്റെ 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, നിർദ്ദിഷ്ട ഫോറത്തിലുള്ള 
പാഥ മിക കരാർ - 500 - ന്റെ മുദ്രഎത്ര ത്തിൽ ടൈപ്പ് 
ചെയ്തത്എന്നിവ ആവശ്യമായ മറ്റു രേഖകൾ സഹിതം 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
പൊതുമരാമത്ത് വകുപ്പ് 
( ഇലക്ട്രിക്കൽ), സിവിൽ സ്റ്റേഷൻ, 
കോഴിക്കോട്- 673 020 . 

( ഒപ്പ്) 
ഫോൺ- 0495 - 2371857. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


238 


